ഓണ്‍ലൈന്‍ പഠനത്തിന്‌ സ്മാര്‍ട്ട്‌ ഫോണ്‍ ഇല്ലാത്ത എസ്‌ സി / എസ്‌.റ്റി 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ സ്മാര്‍ട്ട്‌ ഫോൺ ലഭിക്കുന്നതിന്‌ അപേക്ഷ 
ക്ഷണിച്ചു എന്ന വാര്‍ത്തംവ്യാജമോ? ഒരന്വേഷണം 


പി CK,27106/2021, S15 PMIST 





അവകാശവാദം : 


ഓണ്‍ലൈന്‍ പഠനത്തിന്‌ സ്മാര്‍ട്‌ ഫോണ്‍ 
ഇല്ലാത്ത എസ്‌.സി / എസ്‌്റി 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ സ്മാര്‍ട്ട്‌ ഫോണ്‍ 
ലഭിക്കുന്നതിന്‌ വെള്ളപ്പേപ്പറില്‍ അപേക്ഷ 
എഴുതി സ്കൂൾ മേലധികാരിയില്‍നിന്നും 
കുട്ടി പഠിക്കുന്ന ക്ലാസ്‌, അഡ്മിഷന്‍ നമ്പര്‍, 
ജാതി എന്നിവ കാണിച്ചുകൊണ്ടുള്ള ഒരു 
സാക്ഷ്യപത്രം വാങ്ങി ആധാര്‍ ഉശപ്പെടെ 
അപേക്ഷ നേരിട്ട്‌ കലക്ടറേറ്റില്‍ 10 
ദിവസത്തിനുള്ളില്‍ കൊടുക്കണം എന്ന്‌ 
അവകാശപ്പെടുന്നു... 


വാട്സ്‌ ആപ്പില്‍ പ്രചരിക്കുന്ന മെസേജ്‌ 
ഇതാണ്‌ 


=» Forwarded many times 
ഓണ്‍ലൈന്‍ പഠനത്തിന്‌ 
smart ഫോണ്‍ ഇല്ലാത്ത 
SC /ST വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ 
ലഭിക്കുന്നതിന്‌ 


വെള്ള പേപ്പറില്‍ അപേക്ഷ 
എഴുതുകയും സ്കൂള്‍ 
മേലധികാരിയില്‍ നിന്നും 
കുട്ടി പഠിക്കുന്ന ക്ലാസ്സ്‌, 
അഡ്മിഷന്‍ നമ്പര്‍, ജാതി 
എന്നിവ കാണിച്ചുകൊണ്ടുള്ള 
ഒരു സാക്ഷ്യപാത്രം 

വാങ്ങി ആധാര്‍ ഉള്‍പ്പെടെ 
അപേക്ഷ ആരെങ്കിലും 
നേരിട്ട കളകടറെറ്റില്‍ 

10 ദിവസത്തിനുളളില്‍ 
(ഉടനെ )കൊടുക്കണം. 4:47 mv 


$൭൫ 





"പട്ടികജാതി / മറ്റു അര്‍ഹ സമുദായ 
വിദ്യാര്‍ത്ഥികള്‍ക്കുള്ള സ്‌മാര്‍ട്ട്‌ ഫോണിനും 
നെറ്റ്‌ കണക്ഷനുള്ള അപേക്ഷഫോറം" എന്ന 
തലക്കെട്ടോടുകൂടിയ അപേക്ഷാഫോറം കൂടി 


പ്രസ്തുത വാട്സ്‌ആപ്പ്‌ സന്ദേശം വഴി 
പ്രചരിക്കുന്നുണ്ട്‌. 


പ്രസ്തുത അപേക്ഷാഫോറം ഇതാണ്‌ 





- # Forwarded many times 
ഓണ്‍ലൈന്‍ പഠനത്തിന്‌ 

smart ഫോണ്‍ ഇല്ലാത്ത 
SC/ST വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ 


© Type a message % QO 























അന്വഷണം : 


കോഴിക്കോട്‌ എസ്‌.സി ഡെവലപ്മെന്‍റ്‌ 
ഓഫീസറെ ഫോണ്‍ വഴി ബന്ധപ്പെട്ടപ്പോൾ 
ഇങ്ങനെ ഒരു അറിയിപ്പ്‌ കേരള സര്‍ക്കാരോ, 
വകുപ്പോ ഇറക്കിയിട്ടില്ല എന്നാണ്‌ 
അറിയിച്ചത്‌. സാമൂഹ്യമാധ്യമങ്ങള്‍ വഴി 
പ്രചരിക്കുന്ന പ്രസ്തുത വാര്‍ത്ത 
വ്യാജമാണെന്നും അറിയിച്ചു. 


LIST OF SC DEVELOPMENT OFFICERS 


വസ്തുതാ പരിശോധന : 


പട്ടികജാതി വികസന വകുപ്പിന്‍റെ 
വെബ്‌സൈറ്റ്‌ പരിശോധിച്ചപ്പോള്‍ 
ഇത്തരമൊരു വാര്‍ത്തയോ സന്ദേശമോ 
ഉണ്ടായിരുന്നില്ല. കോഴിക്കോട്‌ എസ്‌.സി 
ഡെവലപ്മെന്‍റ്‌ ഓഫീസര്‍ 
അറിയിച്ചതുപോലെ പ്രസ്തുത വാര്‍ത്ത 
തെറ്റാണെന്നും, മന:പൂര്‍വം 
തെറ്റിദ്ധരിപ്പിക്കുന്ന വാര്‍ത്തയാണ്‌ 
ഇതെന്നും മനസ്സിലാക്കുവാന്‍ കഴിഞ്ഞു. 


WEB SITE OF SC DEVELOPMENT DEPARTMENT 


ഉപസംഹാരം 


നിലവില്‍ കേരളത്തില്‍ സര്‍ക്കാരില്‍നിന്നോ, 
പട്ടികജാതി പട്ടികവര്‍ഗ്ഗ വികസന 
വകുപ്പില്‍നിന്നോ എസ്‌.സി/എസ്‌.റ്റി 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ സ്മാര്‍ട്ട്‌ ഫോണുകള്‍ 
നല്‍കുന്ന പദ്ധതിയിലേക്ക്‌ അപേക്ഷ 

ക്ഷണി ച്ചിട്ടില്ല എന്ന്‌ മനസ്സിലാക്കുവാന്‍ ഈ 
അന്വേഷണത്തില്‍നിന്ന്‌ സാധിച്ചു. 
അതുകൊണ്ടുതന്നെ ഈ വാര്‍ത്ത തീര്‍ത്തും 
വ്യാജമാണെന്നും, തെറ്റിദ്ധാരണ 
പരത്തുന്നതാണെന്നും പറയാന്‍ സാധിക്കും. 


Credits: 


Created with an image by JESHOOTS-com - "iphone hand screen’ 


